Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 0a ). MMO 
KL / TV (N ) /12 / 12 - 14 


GOVERN 


09 


qoo . 


99m3 
WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd October 2012 
2012 66csomó 23 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 


1 20 


Veljo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Karthika 1934 
1934 Abboroldo 1 


PART III 


Stores Purchase 


Medical Education Department 


TENDER NOTICES 


( 1) 


[No . 143/ 12 ] 


No. C8 / 12899 /2012/MCT. 


24th September 2012 . 


Sealed competitive tenders in the prescribed pro forma 
are invited for the purchase of the following items 
required for the Department of Gynaecology, SAT 
Hospital, Thiruvananthapuram . Tender should be 
superscribed with tender numbers and addressed to the 
Principal, Medical College, Thiruvananthapuram , 
Pin -695 011. Details can be had from this office on 
working hours till 3. 30 p . m . 


Name of Equipment - Mayos Stand (Stainless steel). 


Quantity — 6 Nos. 


Cost of tender form ( Inclusive Sales Tax ): 


SPECIFICATION 


Adjustable height of SS tray from 760 mm to 1270 mm . 
Tray size approx: 560 mm (L ) x 400 mm (W ). 
SS tubular frame mounted on four swivel, twin wheel non 
rusting castors, 50 mm dia . 


Original — 420 . 

Duplicate - 210 . 
Last date and time of sale of tender form 
29 -10 -2012 , 3 p. m . 

Last date and time of receipt of tender 
30- 10 - 2012 , 2.30 p. m . 

Date and time of opening of tender 
30 -10 - 2012 , 3 p. m . 


Tender forms will be sent through post, if required , 
provided due amount with sufficient postage charges 
( 50 ) is sent by way of Money Order in favour of the 
Principal , Medical College , Thiruvananthapuram , Kerala 
State , Pin -695 011 . Money Order should reach this Office 
on or before 19-10-2012 . No other forms of remittance will 
be accepted . 
-- തിരു വ ന ന്ത പുരം എസ്. എ . റ്റി . ആശു പ്രതിയിലെ 

ഗൈനക്കോളജി ഡിപ്പാർട്ടുമെന്റിലേക്ക് ആവശ്യമായ മയോസ് 
സ്റ്റാൻഡ് ( നെ യിൻലസ്സ് സ്റ്റീൽ) - 6 എണ്ണം വിതരണം 
ചെയ്യാൻ താൽപര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 420. 

പകർപ്പ്- 210 . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 29 - 10 - 2012, 3 മണി. 


CONDITIONS 
1. The period for which the rates to be in firm 

One year. 
2. The rates should be inclusive of all taxes , 

otherwise tender will be rejected without any notice 

and free delivery at the department concerned . 
3. Advance payments conditions will not be 

considered . 
4 . Tender forms are neither transferable nor the cost of 

it will be refundable under any circumstances. 
5. Tenders are to be sent with details and illustrated 

pamphlet (wherever necessary ) neatly typed . 

Manuscripts should be avoided as far as possible . 
6 . Tenders should be accompanied with a formal 

agreement executed in 100 Kerala -non Judicial 
Stamp Paper together with required sum of Earnest 

Money Deposits . 
7. Earnest Money Deposit (One Percentage ) of the 

total cost of the articles quoted for , can be 
remitted by way of crossed Demand Drafts drawn 
in favour of the Principal , Medical College , 

Thiruvananthapuram . 
8 . Firms will be exempted from furnishing Earnest 

Money Deposit if they had produced the duly 
attested copies of relevant certificate along with 

their tenders. 
9 . Tenders Unsealed , Unsigned or submitted for 

submitted without superscription as specified are 

liable to be rejected . 
10 . Tenders submitted with insufficient Earnest Money 

Deposit will not be entertained . 
11. Belated tenders will not be considered under any 

circumstances . 
12. For Medicines, Surgicals and Materials , Samples 

should be submitted along with the tender . 
Tenders without samples will not be considered for 

selection . 
13 . Tenders should bear the signature and full postal 

address of the tenderers wherever necessary. 
14. The undersigned reserves the right to reject any 

tender wholly or partially without any prior 
information to the tenderers . 


ദ ർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 30 - 10 - 2012, 2 .30 മണി. 


ദ ർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
30 - 10 - 2012, 3 മണി. 


ദർഘാസ് ഫോറം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
വൈകുന്നേരം 3.30 മണി വരെ ലഭ്യമാണ്. തപാൽ മാർഗ്ഗം 
ദർഘാസ് ഫോറം ആവ ശ്യ മു ള്ള വർ ഫോറ ത്തിന്റെ 
വിലയോടൊപ്പം 50 അധികം ചേർത്ത് (തപാൽ ചാർജ്ജ്) 
മണിയോർഡർ ആയി പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തിരുവനന്തപുരം- 11 എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ട 
താ ണ്. മണിയോർഡറുകൾ 19 - 10 - 2012 - ന് മുമ്പായി ഈ 
ഓഫീസിൽ ലഭിച്ചിരിക്കണം. തപാലിൽ ആവശ്യപ്പെടുന്നവർ 
മണിയോർഡർ മുഖാന്തിരം മാത്രമേ പണം അയയ്ക്കാൻ 
പാടുള്ളൂ. ഫോറത്തോടൊപ്പം മുദ്രപത്രങ്ങളോ മറ്റേതെങ്കിലും 
ഡോക്യുമെന്റുകളോ അയയ്ക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടു 
ള്ളതും മേൽ വിലാസവും ദർഘാസ് നമ്പരും വ്യക്ത മായി 
രേഖ പ്പെടു ത്താ ത്തതും താമ സിച്ച് ലഭി ക്കു ന്ന തു മായ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
ഈ ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 


ദർ ഘാസ് ഫോറം സ്വീകരിക്കുന്ന അ വ സാന 
തീയതിയും സമയവും 16 - 11- 2012, 2.30 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
16 - 11- 2012, 3 മണി. 


15 . Specification of the items are given in the list . 
| 16. Negotiation will be made only with the firm offering 

lowest price whose specifications confirm to the 

requirements in the tender notification . 
17. Tenders will be opened in the presence of such of 

the tenderers or their authorized representatives 

who may present at that time. 
18 . More details can be had from this office on 

- working hours. 


- (2 ) 


- ദർഘാസ് ഫോറം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
വൈകുന്നേരം 3 . 30 മണി വരെ ലഭ്യമാണ്. തപാൽ മാർഗ്ഗം 
ദർഘാസ് ഫോറം ആവ ശ്യ മു ള്ള വർ ഫോറ ത്തിന്റെ 
വിലയോടൊപ്പം 50 അധികം ചേർത്ത് ( തപാൽ ചാർജ്ജ്) 
മണിയോർഡർ ആയി പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തിരുവനന്തപുരം- 11 എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ട 
താണ്. മണിയോർഡറുകൾ 31- 10- 2012, 3 മണിക്ക് മുമ്പായി ഈ 
ഓഫീസിൽ ലഭിച്ചിരിക്കണം. തപാലിൽ ആവശ്യപ്പെടുന്നവർ 
മണിയോർഡർ മുഖാന്തിരം മാത്രമേ പണം അയയ്ക്കാൻ 
പാടുള്ളൂ. ഫോറത്തോടൊപ്പം മുദ്രപത്രങ്ങളോ മറ്റേതെങ്കിലും 
ഡോക്യുമെന്റുകളോ അയയ്ക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടു 
ള്ളതും മേൽവിലാസവും ദർഘാസ് നമ്പരും വ്യക്ത മായി 
രേഖ പ്പെ ടു ത്താ ത്തതും താമ സിച്ച് ലഭി ക്കു ന്ന തു മാ യ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
ഈ ഓഫീസിൽ നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 


[ No . 201/ 12] 


No. C3 /16759 /2012 / MCT. 


28th September 2012 . 


Sealed competitive tenders are invited for the 
supply of Books for BASLP Course required for the ENT 
Department of Medical College, Thiruvananthapuram . 
Tender should be superscribed , tender numbers and 
addressed to the Principal, Medical College , 
Thiruvananthapuram , Pin -695 011 . Details can be had 
from this office on working hours till 3.30 p . m . 

Tender No. - 201/2012. 
Cost of tender form — (Inclusive Sales Tax ): 

Original - 420. 

Duplicate — 210 . 
Last date and time of sale of tender form 
15 -11- 2012 , 3 p. m . 

Last date and time of receipt of tender 
16-11 -2012 , 2 .30 p . m . 

Date and time of opening of tender 
16 -11 - 2012, 3 p. m . 


Medical College, 

(Sd .) 
Thiruvananthapuram . 

Principal. 
TENDER EXTENSION NOTICE 
No. A2/ 1535/2012/ RIO . 

10th October 2012 . 
The date of Tender Nos. 1 /2012 , 2 / 2012 and 3/ 2012 
for the purchase of the following equipments to the 
Regional Institute of Ophthalmology, Government 
Ophthalmic Hospital, Thiruvananthapuram is extended as 
detailed below : 

Tender No. and 
No. Name of Equipments with No. 
- 1 1 / 2012 - Pachymeter 1 No. 

2/2012 - Biometer (IOL Master) - 1 No . 
3 3/ 2012 — Eye Bank Specular Microscope — 1 No. 


Tender forms will be sent through post, if required , 
provided due amount with sufficient postage charges 
( 50 ) is sent by way of Money Order in favour of the 
Principal, Medical College, Thiruvananthapuram , Kerala 
State , Pin -695 011 . Money Order should reach this Office 
on or before 31- 10 -2012 . No other forms of remittance will 
be accepted . 


Last date and time of sale of tender form 
30 -10 -2012, 3 p. m . 

Last date and time of receipt of tender 
31 -10-2012 , 11 a . m . 

Date and time for opening of tender 
31- 10 - 2012, 11 .30 a. m . 

തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 
ഓഫ്താൽമോളജി ( ഗവൺമെന്റ് കണ്ണാശുപ്രതി) യിലേക്ക് 
2012 - 13 സാമ്പത്തിക വർഷത്തിലേക്ക് ഉപകരണങ്ങ ൾ 
വാങ്ങുന്നതിനുവേണ്ടി 1 /2012 , 2 / 2012 , 3/ 2012 നമ്പരുകളിലായി 
വിളിച്ചിട്ടുള്ള ദർഘാസുകൾ താഴെ വിവരിക്കും പ്രകാരം 
ദീർഘിപ്പിച്ച് ഉത്തരവാകുന്നു . 
കമ 

ടെണ്ടർ നമ്പരും 
ഉപകരണത്തിന്റെ പേരും എണ്ണവും 
1 1/2012 - പാക്കീമീറ്റർ - 1 എണ്ണം 
- 2 2/2012 - ബയോമീറ്റർ ( ഐ .ഒ.എൽ. മാസ്റ്റർ) - 1 എണ്ണം 
3 3 / 2012 --- ഐ ബാങ്ക് സെക്കുലർ മൈക്രോസ് കോപ്പ് - 

- 1 എണ്ണം 


ടകകക 


- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇ .എൻ. ടി . 
ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ ബി . എ .എസ്.എൽ. പി . 
കോഴ്സിനുള്ള ബുക്കുകൾ വിതരണം ചെയ്യുന്നതിന് താൽപര്യ 
മു ള്ള വ രിൽ നിന്നും മുദ്രവച്ച ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയുൾപ്പെടെ); 

അസ്സൽ - 420. 

പകർപ്പ്- 210 . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 11 - 2012 , 3 മണി. 


ന 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 30 - 10 - 2012, 3 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും- 31 -10 - 2012 , 11 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 31- 10- 2012 , 
11.30 മണി. 


TENDER EXTENSION NOTICE 

| [ No. 13/ 2012 ] 
| No. C/ 2330 /2012 /DCK. 

1st October 2012 . 
- The date and time of the tender No . 13 / 12 for the 
supply of the following equipments to Government Dental 
College invited as per Tender Notice No. C /2326 / 2012/ 
DCK dated 23 - 7 - 2012 is rescheduled as shown below : 


| Sl. 


Name of Item 


Regional Institute of 
Ophthalmology, Government 
Ophthalmic Hospital, 
Thiruvananthapuram . 


No. 


Qty. 


(Sd .) 
Director 


TENDER NOTICE 


Ortho Equipments No. 2 
1 . Polishing Lathe 
2 . Alignate Mixer Vacum Type 

3 . Model Trimmer with Diamond Disc . 
- 4. Dry Model Trimmer 

5 . Dry Heat Sterilizer 


[ No. 7/ 2012 - 13 / CNA ] 


No. C1/1815/ 12 /CNA . 

26th September 2012 . 
Sealed tenders are invited for the purchase of 
“ Library Books” for Government College of Nursing , 
Alappuzha. The tender should be superscribed “ Tender 
No. 7 /2012 - 13/CNA for the Supply of Library Books” and 
addressed to the Principal, Government College of 
Nursing, Alappuzha . The last date fixed for the receipt of 
tender is at 3 p . m . on 7 - 11 - 2012 and opening is at 
4 p . m . on 7 - 11- 2012 . Sale of tenders will be closed on 
6- 11- 2012 at 4 p . m . The cost of tender is 1, 500 and 
duplicate copy is 750 . The tender form is not 
transferable. Money Order will be accepted towards cost 
of tender form till 30 - 10 - 2012 . 50 should be sent 
additionally if needed by post. More details can be had 
from the office of the undersigned on all working days. 

Approximate Cost - 7,00,000. 
EMD _ 1 %. 


Cost of tender form - 416 . 
Last date of receipt of Money Order — 1- 11 -2012 . 

Last date and time of sale of tender 
14 -11 -2012 , 3 p . m . 

Last date and time of receipt of tender 
15 -11 -2012 , 3 p . m . 

Date and time for opening of tender 
- 16-11- 2012 , 11 a. m . 

Other conditions remain the same. 


- കോട്ടയം ഡെന്റൽ കോളേജിലേക്ക് ആവശ്യമായ താഴെ 
പറയുന്ന ഉപക ര ണ ങ്ങൾ വാങ്ങുന്ന തിന് സി / 2326 / 2012 / 
ഡി. സി . കെ എന്ന ഫയൽ നമ്പരിൽ 23 - 7 - 2012 - ൽ ക്ഷണിച്ചിരുന്ന 
13 / 12 നമ്പർ ടെണ്ടർ പട്ടിക താഴെ സൂചിപ്പിച്ചിരിക്കുന്ന വിധം 
പുനഃക്രമീകരിച്ചിരിക്കുന്നു . 


കമ 
നമ്പർ 


ഉപകരണത്തിന്റെ പേര് 


എണ്ണം 


| 1 


- ആലപ്പുഴ നേഴ്സിംഗ് കോളേജിലേക്ക് ആവശ്യമായ 
ലൈബറി ബുക്കുകൾ വിതരണം ചെയ്യുന്നതിനു തയ്യാറുള്ള 
വരിൽ നിന്നും മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- 


3 


ഓർത്തോഎക്വിപ്മെന്റ് സ് നമ്പർ 2 
1. പോളിഷിംഗ് ലേത്ത് 
2. അൾജിനേറ്റ് മിക്സർ വാക്വം ടൈപ്പ് 

മോഡൽ ട്രിമ്മർ വിത്ത് ഡയമണ്ട് 

ഡിസ്ക് 
4. ഡ മോഡൽ ട്രിമ്മർ 
5. ഡ ഹീറ്റ് സ്റ്റെറിലൈസർ 


ദർഘാസ് ഫോറത്തിന്റെ വില - 416 . 

മണി ഓർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 
1 - 11 - 2012 , 


അടങ്കൽ തുക- 7,00,000 
നിരതദ്രവ്യം - 1 %. 
- ദർഘാസുകൾ “ദർഘാസ് നമ്പർ 7/ 2012- 13 / സിഎൻഎ . ” 
എന്നു രേഖപ്പെടുത്തേണ്ട തും പ്രിൻസിപ്പാൾ, നേഴ്സിംഗ് 
കോളേ ജ് , ആലപ്പുഴ എന്ന വിലാ സ ത്തിൽ 7 - 11 - 2012 
3 മണിക്ക് മുൻപായി അയച്ചുതരേണ്ടതുമാണ്. ദർഘാസുകൾ 
7 - 11 - 2012, 4 മണിക്ക് തുറക്കു ന്ന തു മാ കു ന്നു . ദർഘാസ് 

ഫോറ ത്തിന്റെ വില 1,500, പകർപ്പിന് 750 ആണ്. 
വിൽപ്പന അവസാനിക്കുന്ന തീയതി 6 - 11- 2012 വൈകിട്ട് 4 
മണി. തപാലിൽ അയയ്ക്കുന്നതിന്മണിഓർഡർ സ്വീകരിക്കുന്ന 
അവസാന തീയതി 30 - 10 - 2012 തപാലിൽ ലഭിക്കണമെന്നുള്ളവർ 

50 കൂടി ചേർത്ത് മണി ഓർഡർ അയയ്ക്കേണ്ടതാണ്. 
വൈകി ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസുമായി 
പ്രവർത്തി ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 14 - 11 - 2012 , 3 മണി. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 15 - 11 - 2012, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16 - 11 -2012 , 
| 11 മണി. 

മറ്റു വ്യവസ്ഥകൾക്ക് മാറ്റമില്ല . 


Govt. Nursing College , 
Alappuzha. 


( Sd .) 
Principal. 


Government Dental College, 
Gandhinagar P. O ., Kottayam . 


| ( Sd.) 
Principal. 


(3 ) 


3 


TENDER NOTICE 
No. C5/13386/12 / MCK. 

27th September 2012 . 
Sealed competitive tenders are invited for the 
supply of following Equipments for Tele Ophthalmology 
Unit to Government Medical College, Kottayam . 
SL. Tender No. and 

Qty . 
No . Name of Items 

( Nos. ) 


സി5/ 15287 /12/ എം . സി. കെ . - ഒഫ്താൽമിക് ചെയർ 
യൂണിറ്റ് 


- 


1 


4 


1 


സി5/ 15288 / 12 / എം. സി . കെ . - ഡയോഡ് ലേസർ 
വിത്ത് ഇൻഡയറക്ട് ഒഫ്താൽമോസ്കോപ്പ് 
ആന്റ്എൻഡോലേസർ പ്രോബ്സ് 


| 1 


1 


5 


- 


1 


സി5 / 15289 / 12 / എം . സി . കെ . - ഇൻഡയറക് 
ഒഫ്താൽമോസ്കോപ്പ് 


2 


3 
4 


C5/ 15285 /2012/ MCK - Digital Slit Lamp with 
anterior segments photographic facility 
C5/15286/2012/ MCK - Fundus camera with 
FA facility 
C5/15287 /2012/MCK — Ophthalmic chair unit 
C5 / 15288 /2012/ MCK _ Diode Laser with 
indirect Ophthalmoscope and endolaser - 
probes 
C5 /15289 /2012/MCK — Indirect Ophthalmoscope 


ദർഘാസ് പത്രത്തിന്റെ വില ക്രമനമ്പർ 1 - ന് 1, 261, 
ക്രമനമ്പർ 2 - ന് 2,915, ക്രമനമ്പർ 3 - ന് 420, ക്രമനമ്പർ 
4 - ന് 2 ,836, കമനമ്പർ 5 - ന് 315 . 


1 


ദർഘാസ് വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും - 30 -10 - 2012, 11.30 മണി. 


5 


1 


ദർഘാസ് പ്രതങ്ങൾ നിശ്ചിത തുക അടച്ച് ഓഫീസിൽ 
നിന്നും വാങ്ങാവുന്നതാണ്. ദർഘാസ് പ്രതങ്ങൾ തപാലിൽ 
ആ വ ശ്യ മു ള്ള വർ 40 അധികം മണിയോർഡർ ആയി 
അയയ്ക്കേണ്ടതാണ്. മണിയോർഡറുകൾ ദർഘാസ് വിൽപ്പന 
അവസാനിക്കുന്നതിന് 10 ദിവസം മുൻപ് ലഭിക്കേണ്ടതാണ്. 
ദർഘാസ് പ്രതത്തിന്റെ വില മടക്കി നൽകുന്നതല്ല. 


Cost of tender form — 1,261 for Sl. No . 1, 2, 915 for 
Sl. No . 2 , 420 for Sl. No. 3 , 2 ,836 for Sl . No. 4 and 
315 for Sl. No. 5 . 

- Last date and time of purchase of tender - 30-10-2012, 
11 .30 a. m . 

Tender forms can be had from this Office on 
payment of ..........prescribed cost in cash or by Money 
Order till ........... No other modes of remittance will be 
entertained . Those who require tender forms by post, a 
sum of 40 will be added towards postage charges. 
Money Orders should reach this office at least 10 days 
prior to the closing date of tender sales . Cost of tender 
forms will not be refunded. 

The duly signed tenders superscribed on the 
envelops as Tender No . .......... .............. for the purchase 

............. addressed to " The Principal, 
Government Medical College , Kottayam - 8 ” should reach 
this Office on or before 30 - 10 - 2012 , 1 p .m . the due date 
mentioned in the schedule . Tenders received late will not 
be entertained . The duly received tenders will be opened 
at 31- 10 -2012 , 2 .30 p . m . at the stipulated time in the 
presence of the tenderers or their authorized 
representatives who may present at that time. 

Further details can be obtained from this office 
during working hours. The undersigned reserves the right 
to reject any tender without assigning any reason . 

- കോട്ടയം മെഡിക്കൽ കോളേജിലെ ടെലി ഒഫ്താൽമിക് 
യൂണിറ്റിനുവേണ്ടിതാഴെ പറയുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ ദർഘാസ് നമ്പരും 

എണ്ണം 
നമ്പർ 

ഉപകരണത്തിന്റെ പേരും 


- മുദ്രവച്ച ദർഘാസുകൾ കവറിനു മുകളിൽ “ദർഘാസ് 
നമ്പർ ................... ഉപകരണത്തിന്റെ പേര് 
മേലെ ഴു ത്തോടുകൂടി “ പിൻ സി പ്പാൾ, ഗവൺമെന്റ് 
മെഡിക്കൽ കോളേജ്, കോട്ടയം- 8 എന്ന വിലാസത്തിൽ 
30- 10 -2012, 1 മണിക്കുമുമ്പ് ലഭിക്കത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമോ 
ആയ ദർഘാ സു കൾ പരി ഗ ണിക്കു ന്ന തല്ല. യഥാ സ മയം 
ലഭ്യമായ ദർഘാസുകൾ 31- 10 - 2012 , 2.30 മണിക്ക് തുറക്കുന്ന 
താണ്. 


of ... . ... 


വിശദ വിവരങ്ങൾ ദർഘാസ് പത ത്തി നോ ടൊപ്പം 
ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
നിരസിക്കുവാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


Government Medical College , 
Kottayam. 


( Sd.) 
Principal. 


TENDER EXTENSION NOTICES 


( 1 ) 


(2 ) 


No . S3 / 9675/2012/ MCC. 


20th September 2012 . 


സി5 /15285 /12/ എം. സി. കെ . - ഡിജിറ്റൽ സ്ലീറ്റ് 
ലാമ്പ് വിത്ത് ആന്റീരിയർ സെഗ്മെന്റ് സ് 
ഫോട്ടോഗ്രാഫിക്ക് ഫെസിലിറ്റി 
സി5 / 15286/ 12/ എം . സി. കെ . - ഫൺണ്ടസ് ക്യാമറ 
വിത്ത് എഫ്. എ . ഫെസിലിറ്റി 


Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorized 
suppliers for the supply of Minor Equipments to the 
various Departments of Medical College , Kozhikode. 


2 


Sl . 
No . 


Tender No ., Name of item , Department and 

Approximate Cost 


The tender without required Earnest Money 
Deposit, agreement and not satisfying other tender 
conditions are liable to be rejected without further notice. 
Tender form is not transferable . Cheque, Draft, Postage 
Stamps etc . will not be accepted towards the cost of 
tender forms. Duplicate copy of tender form can be 
obtained on payment of cost. 


1 


S3/9679/ 12/MCC — Micro Instruments — Plastic 
Surgery - 1 , 98 , 000 


2 


S3 / 9683 / 12/MCC — Laparotomy Sets — Obstetrics & 
Gynaecology - 1,50,000 
S3 /9687/12/ MCC - Head and Neck immobilisation 
device ( Head Precut & Head and Neck Precut) - 
Radiotherapy - 1 , 75,000 


The tenders will be opened in the presence of the 
tenderers or their authorized representatives as scheduled . 


3 


SPECIAL CONDITIONS 


1. 


Cost of tender form : 


The brochure issued by the manufacturer in original 
should be attached . 


Original - 


416 . 


2 


The firm should be arranged demonstration at his own 
cost, if requested. 


Duplicate — 208. 
By Post - 456. 


Closing date and time of tender form by post 
20- 10 -2012 , 3 .30 p . m . 


3. Warranty — Minimum 2 years. 
4. AMC and CAMC — Minimum 5 years. AMC and 

CAMC (rate to be mentioned separately ) will be 
considered for selection if necessary . 


Closing date and time of sale of tender form 
27-10 -2012 , 3.30 p . m . 


5. No advance payment will be made . 


Last date and time for receipt of tender - 29 - 10 -2012 , 
11 a. m . 


- കോഴി ക്കോട് മെഡിക്കൽ കോളേജിലെ വിവിധ 
വിഭാഗത്തിലേക്ക് താഴെ പറയുന്ന ഉപകരണങ്ങൾ വിതരണം 
ചെയ്യു ന്ന തിന് നിർമ്മാ താ ക്ക ളിൽനിന്നോ അ വ രുടെ 
അംഗീ ക്യത വിത ര ണക്കാരിൽനിന്നോ മുദ്രവച്ചതും 
മത്സരാധിഷ്ഠിതവുമായ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


- Date and time of opening of tender - 29 - 10 - 2012, 
11 .30 a. m . 


Date upto which the rates are to be firm — 31 -3 - 2013 . 


കമ 

ദർഘാസ് നമ്പരും ഇനവും 
നമ്പർ 

ഡിപ്പാർട്ട്മെന്റും ഏകദേശ ചെലവും 
- 1 എസ്3 / 9679 /2012 / എംസിസി- മൈക്രോ ഇൻസ്ട്രമെന്റ് സ് - 

പ്ലാസ്റ്റിക് സർജറി - 1,98,000 


എസ്3 / 9683 / 2012 / എംസിസി - ലാപാട്ടമി സൈറ്റ് 

ഗൈനക്കോളജി - 1,50, 000 


- 


3 


എസ്3 / 9687 /2012/ എംസിസി- ഹെഡ് ആൻഡ് നെക്ക് 
ഇമ്മാ ബി ല സ ഷ ൻ ഡിവ സ് - 
( റേഡിയോ തെറാപ്പി) - 1,75,000 


Tender forms and details of tender can be obtained 
from the Office of the Principal, Govt. Medical College, 
Kozhikode on payment of tender cost . Tenders should be 
superscribed with Tender Number and addressed to the 
Principal, Government Medical College , Kozhikode . Belated 
tenders will not be accepted . Each tender should be 
submitted along with an agreement signed and executed 
in Kerala Stamp Paper worth 100 and Earnest Money 
Deposit @ 1 % of the total cost of items tendered for. 
Stamp Paper will be supplied to the firm outside Kerala , 
on request along with remittance of 150 by Money 
Order in favour of Principal, Govt. Medical College , 
Kozhikode. Specimen copy of the agreement is annexed 
with the tender form . Rates should be quoted in Indian 
Rupees only. All the taxes applicable is to be clearly 
mentioned. Freight, Insurance, Loading, Unloading, Erection 
and Commission charges and installation should be borne 
by the tenderer. Payment also will be made in 
Indian Rupees. 


ടെണ്ടർ ഫോറത്തിന്റെ വില . 

അസ്സൽ - 416. 
പകർപ്പ് - 208 . 


തപാൽ വഴി - 456. 


തപാൽവഴി ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന 
തീയതിയും സമയവും 20 - 10 - 2012 വൈകിട്ട് 3.30 മണി. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 27 - 10 - 2012 വൈകുന്നേരം 3.30 മണി. 


ദർഘാസ് ഫോറം ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും -- 29 - 10 - 2012 രാവിലെ 11 മണി. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 29 - 10 - 2012 
രാവിലെ 11.30 മണി. 


No. S4 /9358/2012/ MCC. 

29th September 2012 . 
Sealed and competitive tenders in the prescribed 
forms are invited from the manufacturers or authorized 
dealers for the supply of Titanium Nail Instrument to the 
Department of Orthopaedics , Government Medical College , 
Kozhikode. 


ടെണ്ടർ നിജമായിരിക്കുന്ന തീയതി 31- 3- 2013. 


ദർഘാസ് ഫോറവും വിശ ദാം ശ ങ്ങളും മെഡിക്കൽ 
കോളേജ് ആഫീസിൽനിന്നും പ്രവർത്തിസമയത്ത് ലഭ്യമാണ് 
( ഫോൺ: 0495 2350212). 100 - ന്റെ കേരള മുദ്രപത്രത്തിൽ 
നിശ്ചിത മാതൃകയിലുള്ള സമ്മതപ്രതവും വാഗ്ദത്ത തുകയുടെ 
1 % നിരതദ്രവ്യത്തോടുംകൂടി മുകളിൽ നൽകിയിരിക്കുന്ന 
മേലെ ഴു ത്തു മാ യി ദർഘാസ് സമർപ്പി ക്കേ ണ്ട താ ണ് . 
സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങൾക്ക് മുദ്രപതം 
ലഭിക്കുന്നതിന് 150 മണിയോർഡർ സഹിതം പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് മെഡിക്കൽ കോ ളേജ്, കോഴി ക്കോട് എന്ന 
വിലാ സ ത്തിൽ അപേ ക്ഷി ക്കേ ണ്ട താ ണ് . നിര ത ദ വ്യ 
സമ്മതപത്രത്തിന്റെ മാതൃക ദർഘാസ് ഫോറത്തിൽ അനുബന്ധ 
മായി ചേർത്തിട്ടുണ്ട്. 


Tender forms and details of tender can be had from 
the Office of the Principal, Government Medical College , 
Kozhikode during working hours (Phone: 0495 -2350212 ). 
Tenders should be superscribed with Tender Number. 

Tender should be submitted along with an agreement 
- signed and executed in Kerala Stamp Paper worth 100 
and Earnest Money Deposit @ 1 % of quoted price . 
Stamp Paper will be supplied to the firm outside Kerala , 
on request along with remittance of 150 ( 100 towards 
the cost of stamp paper and 50 as incidental charge) by 
money order taken in favour of Principal, Government 
Medical College , Kozhikode . Specimen copy of the 
agreement is annexed with the tender form . 


വില ഇന്ത്യൻ രൂപയിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 
നികുതികളും മറ്റും വെവ്വേറെ പരാമർശിക്കേണ്ടതാണ്. കടത്ത്, 
ഇൻഷ്വറൻസ്, കയറ്റിറക്ക്, യന്ത്രസാമഗ്രികൾ സ്ഥാപിക്കൽ, 
കമ്മീഷൻ എന്നീ ചെല വു കൾ ദർഘാ സു കാ ർ സ്വയം 
വഹിക്കേണ്ടതാണ്. തുക നൽകുന്നത്ഇന്ത്യൻരൂപയിലായിരിക്കും. 


വൈകി ലഭിക്കുന്നതും മതിയായ നിരതദ്രവ്യം, സമ്മതപത്രം, 
മറ്റു ദർഘാസ് വ്യവസ്ഥകൾ എന്നിവ പാലിക്കാത്തതുമായ 
ദർഘാസുകൾ മറ്റൊരു അറിയിപ്പും കൂടാതെ തന്നെ നിരസിക്കുന്ന 
താണ്. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി മണിയോർഡർ ഒഴികെ 
മറ്റൊന്നും സ്വീക രിക്കു ന്ന ത ല്ല . ദർഘാസ് ഫോറത്തിന്റെ 
ഡ്യൂപ്ലിക്കേറ്റ് വില നൽകി വാങ്ങാവുന്നതാണ്. ദർഘാസുകൾ 
താഴെ സൂചിപ്പിച്ചിരിക്കുന്നതുപ്രകാരം ദർഘാസുകാരന്റെയോ 
അംഗീകൃത പ്രതിനിധിയുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


Rates should be quoted in Indian Rupees only . All 
the taxes applicable is to be clearly mentioned . Freight, 
Insurance , Loading, Unloading , Erection and Commission 
Charges and installation should be borne by the tenderer. 
Payment also will be made in Indian Rupees . 

The tender without the required Earnest Money 
Deposit, agreement and not satisfying other tender 
conditions are liable to be rejected without further notice . 
Tender form is not transferable. Cheque , Draft, Postage 
Stamps etc . will not be accepted towards the cost of 
tender forms. Duplicate copy of tender form can be 
obtained on payment of cost. Belated tenders will not be 
accepted. 


നിബന്ധനകൾ 


1. നിർമ്മാ താ വിൽനിന്നുള്ള കൈ പു സ് തകം ത ന ത് 

ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


ആ വ ശ്യ പ്പെ ടു ന്ന പക്ഷം ദർഘാസുകാരൻ സ്വന്തം 
ചെലവിൽ സാധന സാമഗ്രികൾ പരി ശോ ധ നയ്ക്ക് ക് 
വിധേയമാക്കേണ്ടതാണ്. 


വാറണ്ടി - ചുരുങ്ങിയത് 2 വർഷം നിർബന്ധം. 


Estimate Cost - 50,000 . 
Cost of tender form : 

Original - 312 . 
Duplicate — 156 . 

By post _ 352 . 
Last date and time of sale of tender form by post 
20-10-2012, 3 p. m . 

Last date and time of sale of tender form 
29 -10 -2012, 3 p . m . 

- Last date and time for receipt of tender - 30 -10 - 2012 , 
11 a . m . 

| Date and time of opening of tender - 30 - 10 - 2012 , 
11. 30 a . m . 


4. വാർഷിക അറ്റകുറ്റപണി, സമഗ്ര വാർഷിക അറ്റകുറ്റപ്പണി 

(ചുരുങ്ങിയത് 5 വർഷം നിർബന്ധം) നിരക്കുകൾ വെവ്വേറെ 
സൂചിപ്പിച്ചിരിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ സാധന 
സാമഗ്രികളുടെ തെരഞ്ഞെടുപ്പിന് ഈ നിരക്കുകൾ 
പരിഗണിക്കുന്നതാണ്. 


- 5. മുൻകൂർ തുക നൽകുന്നതല്ല. 


കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് 
വിഭാഗത്തിലേക്കാവശ്യമായ ടൈറ്റാനിയം ഇൻസ്മെന്റ് 
വിതരണം ചെയ്യുന്നതിലേക്ക് നിർമ്മാതാക്കളിൽ നിന്നോ അവരുടെ 
അംഗീകൃത വിതരണക്കാരിൽ നിന്നോ മുദ്രവച്ചതും മത്സരാധിഷ്ഠി 
തവുമായ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


അടങ്കൽ തുക - 50,000 . 


നിരതദ്രവ്യം- ടെണ്ടർ തുകയുടെ 1 %. 


ദർഘാസ് ഫോറത്തിന്റെ വില : 


ഒറിജിനൽ - 312 . 


പകർപ്പ് - 156. 


തപാൽവഴി - 352, 


ദർഘാസ് ഫോമുകൾ തപാൽ വഴി വിൽപ്പന തീരുന്ന 
തീയതിയും സമയവും 20-10- 2012 വൈകുന്നേരം 3 മണി. 


ദർഘാസ് ഫോമുകൾ നേരിട്ട് ലഭിക്കുന്ന അവ സാന 
തീയതിയും സമയവും 29 -10 -2012 വൈകുന്നേരം 3 മണി. 


- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 30 -10 - 2012 രാവിലെ 11 മണി. 


- ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
30 - 10 - 2012 , രാവിലെ 11. 30 മണി. 


ദർഘാസുകൾ എസ് 4/9358 / 12 / എം . സി. സി . എന്ന മേലെഴു 
ത്തോ ടു കൂടി നേരിട്ട് നൽകു കയോ പിൻ സി പ്പാൾ, 
കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 8 എന്ന വിലാ 
സത്തിൽ അയയ്ക്കുകയോ ചെയ്യേണ്ടതാണ്. വൈകി ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ മുകളിൽ 
സൂചിപ്പിച്ചി രി ക്കുന്ന ദിവസം രാവിലെ 11 .30 മണിക്ക് 
ദർഘാസുകാരന്റെയോ അംഗീകൃത പ്രതി നിധിയുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്ക പ്പെടും. തപാലിൽ ലഭിക്കേണ്ട 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി മണിയോർഡർ ഒഴികെ 
മറ്റൊന്നും സ്വീകരിക്കുന്നതല്ല. 


100 വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃക 
യിലുള്ള സമ്മതപത്രവും വാഗ്ദത്ത തുകയുടെ 1 % നിരതദ്രവ്യ 
ത്തോടുംകൂടി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


- കൂടു തൽ വിവ ര ങ്ങ ൾ മെഡിക്കൽ കോളേജിന്റെ 
ആഫീസിൽനിന്നും പ്രവർത്തി സമ യ ങ്ങ ളിൽ ലഭ്യമാണ്. 


Govt. Medical College , 
Kozhikode . 


(Sd .) 
Principal. 


